Kerala Gazette No. 5 dated 2nd February 2021. 


PART 111 
COMMISSIONERATE OF LAND REVENUE 
LAND FAIR VALUE NOTIFICATION 
KOLLAM DISTRICT 
കൊല്ലം ജില്ലാ കളക്ടറുടെ അധികചുമതലയുള്ള ഡെപ്യ്യൂട്ടി കളക്ടര്‍ 

(ജനറല്‍) -ന്റെ നടപടിക്രമം 

(ഹാജര്‍: ഐ. അബ്ദുള്‍ സലാം) 
നമ്പര്‍ agjo1-66757/2016. 2016 ഡിസംബര്‍ 31. 


AoUD:—B MOOS ന്യായവില---അപ്പീല്‍ തീര്‍പ്പാക്കുന്നത്‌ സംബന്ധിച്ച്‌. 


സൂചന:--(1) കരുനാഗപ്പള്ളി വില്ലേജില്‍ കരുനാഗപ്പള്ളി പി. ഒ., പടനായര്‍ കുളങ്ങര വടക്ക്‌, നൌഫിനാ മന്‍സിലില്‍ 
a വൈ. നൌഷാദ്‌, എന്‍. സുല്‍ബത്ത്‌ എന്നിവര്‍ സമര്‍പ്പിച്ച അപേക്ഷ. 

(2) റവന്യൂ ഡിവിഷണല്‍ ഓഫീസറുടെ 18-10-2016-ലെ എഫ്‌-17421/16-ാം നമ്പര്‍ റിപ്പോര്‍ട്ട. 

(൫) തഹശീല്‍ദാര്‍, കരുനാഗപ്പള്ളിയുടെ 27-8-2016-ലെ AVI1-11077/16-00 നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


(4) ഡെപ്യൂട്ടി കളക്ടര്‍ (ജനറല്‍?)-ന്റെ 24-11-2016-ലെ സ്ഥല പരിശോധനാ റിപ്പോര്‍ട്ട 


കരുനാഗപ്പള്ളി താലൂക്കില്‍ കരുനാഗപ്പള്ളി വില്ലേജില്‍ ബ്ലോക്ക്‌ നമ്പര്‍ 10-ല്‍ റീസര്‍വ്വെ 649/4-ല്‍പ്പെട്ട സ്ഥലത്തിന്റെ 
ന്യായവില പുനര്‍ നിര്‍ണ്ണയിക്കുന്നതിനായി സൂചന (1) പ്രകാരം ശ്രീ വൈ. നൌഷാദ്‌, ശ്രീമതി എന്‍. സുല്‍ബത്ത്‌ എന്നിവര്‍ 
സമര്‍പ്പിച്ച അപ്പീല്‍ അപേക്ഷയിന്‍മേല്‍ റവന്യൂ ഡിവിഷണല്‍ ഓഫീസര്‍ കൊല്ലം, തഹശീല്‍ദാര്‍, കരുനാഗപ്പള്ളി, ഡെപ്യൂട്ടി കളക്ടര്‍ 
(ജനറല്‍?) കളക്ടേറ്റ്‌, കൊല്ലം എന്നിവര്‍ സ്ഥലം പരിശോധന നടത്തി അന്വേഷണ റിപ്പോര്‍ട്ടുകള്‍ നല്‍കിയിട്ടുള്ളതാണ്‌. 
ന്യായവില രജിസ്റ്റര്‍ പ്രകാരം അപേക്ഷാസ്ഥലത്തിന്‌ Residential plot with corporation/Municipality/Panchayat road access 
എന്ന വിഭാഗത്തില്‍ ഉള്‍പ്പെടുത്തി 14,82,600 രൂപയാണ്‌ ന്യായവില നിശ്ചയിച്ചിട്ടുള്ളത്‌. 


അപേക്ഷാ സ്ഥലം വെള്ളക്കെട്ടിനോട്‌ ചേര്‍ന്നാണ്‌ സ്ഥിതിചെയ്യുന്നതെന്നും, ടി സ്ഥലത്തേക്ക്‌ പ്രവേശിക്കാന്‍ റോഡില്‍ 
നിന്നും ഏകദേശം ഒന്നര മീറ്റര്‍ വീതിയുള്ള സ്വകാരൃ വഴി മാത്രമേയുള്ളൂ എന്ന്‌ തഹശീല്‍ദാര്‍ കരുനാഗപ്പള്ളി റിപ്പോര്‍ട്ട്‌ 
ചെയ്തിരിക്കുന്നു. ടി സ്ഥലം വഴി സൌകര്ൃക്കുറവ്‌ ഉള്ളതും വാണിജ്യ പ്രാധാന്യം കുറവുള്ളതുമാകയാല്‍ ടി വസ്തുവിനോട്‌ 
സമവും സമാനവുമായ സര്‍വ്വെ 649/6-ല്‍പ്പെട്ട വസ്തുവിന്‌ പുനര്‍ നിര്‍ണ്ണയിച്ച്‌ നല്‍കിയ വിലയെ അടിസ്ഥാനമാക്കി 10,37,820 
രൂപയായി പുനര്‍നിര്‍ണ്ണയിക്കാവുന്നതാണെന്ന്‌ തഹശീല്‍ദാര്‍ കരുനാഗപ്പള്ളി, ആര്‍. ഡി. ഒ., കൊല്ലം എന്നിവര്‍ ശുപാര്‍ശ 
ചെയ്തിട്ടുണ്ട്‌. 


ഈ സാഹചര്യത്തില്‍ 6-3-2010-ലെ സ്യായവില രജിസ്റ്റര്‍ പ്രകാരമുള്ള വിലയായ 14,82,600 രൂപയില്‍ നിന്നും 10,37,820 
രൂപയായി പുനര്‍നിര്‍ണ്ണയിച്ച്‌ താഴെ വിവരിക്കും പ്രകാരം ഉത്തരവാകുന്നു. 


ഉത്തരവ്‌ 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട്‌ സര്‍ക്കാര്‍ 6-3-2010-ല്‍ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തില്‍ വന്ന അപാകത 
പരിഹരിച്ച്‌ അപേക്ഷാ വസ്തുവിന്റെ ന്യായവില 1995-961 കേരള സ്റ്റാമ്പ്‌ ആക്റ്റ്‌ പ്രകാരം ഭൂമിയുടെ ന്യായവില നിര്‍ണ്ണയം ചട്ടം 
5 (4) പ്രകാരം ചുവടെ ചേര്‍ക്കുംപ്രകാരം പുനര്‍നിര്‍ണ്ണുയിച്ച്‌ അപ്പീല്‍ തീർപ്പാക്കുന്നു. 








ഫയല്‍ നമ്പരും താലൂക്ക്‌ വില്ലേജ്‌ സര്‍വ്വെ / ഭൂമിയുടെ 6-3-2010-ല്‍ 6-3-2010-ല്‍ 
അപേക്ഷകന്റെ പേരും ബ്ലോക്ക്‌ റീ സര്‍വ്വെ തരം/ഇനം നിര്‍ണ്ണയിച്ച പുനര്‍നിര്‍ണ്ണയിച്ച 
മേല്‍വിലാസവും നമ്പര്‍ നമ്പര്‍ വില (ആര്‍ വില (ആര്‍ 
ഒന്നിന്‌) ഒന്നിന്‌) 
z z 

agjo1-66757/ 16 കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി 649/4 Residential 14,82,600 10,37,820 
വൈ. നൌഷാദ്‌, ബ്ലോക്ക്‌ plot with 

എന്‍. സുല്‍ബത്ത്‌, നമ്പര്‍-10 Corp./Mun./Pan./ 

നൌഫിന മന്‍സില്‍, road access 


പടനായര്‍കുളങ്ങര വടക്ക്‌, 
കരുനാഗപ്പള്ളി പി. ഒ., 


കരുനാഗപ്പള്ളി 





Gaz. No. 5/2021/DTP/CLR (Fair Value-Supplement). 225 


2 
Form 'C’ 
[See Rule 5 (3)] 
NOTIFICATION 
No. M1-66757/2016. 7.6 December 2016. 


Whereas it is expedient to publish a notification showing revised value of land as required under section 28A of 
the Kerala Stamp Act, 1959 read with Sub-rule (8) of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land) Rules, 


1955, the fair value of Land in Karunagappally Village of Karunagappally Taluk of the Kollam District is hereby fixed 
finally as shown in the Schedule hereto: 











SCHEDULE 
Name of Panchayat/ Classification — Fair Value of Revised 
Sl. Name of — Name of Village and Municipality/ by use the land Fair value 
No. District Taluk Survey No. with Corporation already fixed of land 
Sub Division = = 
() (2) G3) (4) 6) (6) (7) (8) 
1 Kollam Karunagappally Karunagappally Karunagappally Residential Plot with 14,82,600 10,37,820 
Block No. 10 Municipality Corp./Mun./ 
Re-Survey Panch/ road 
No. 649/4 access 





Note:-Use-Predominantly Commercial/Residential/Agricultural (with or dry and other). 


Collectorate, (Sd.) 
Kollam. District Collector (i/c). 





പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 
(ഹാജര്‍: പി. ബി. നൂഹ്‌ ഐ.എ.എസ്‌.) 


() 


നമ്പര്‍ സി11-236421/2020. 2020 നവംബര്‍ 18. 


വിഷയം-- ഭൂമിയുടെ ന്യായവില പുനര്‍ നിര്‍ണ്ണയം--പത്തനംതിട്ട ജില്ലയില്‍ കോഴഞ്ചേരി താലൂക്കില്‍ പത്തനംതിട്ട വില്ലേജില്‍ 


സര്‍വ്വെ നമ്പര്‍ 175/8-1, 175/8-2-ല്‍പ്പെട്ട ഭൂമികളുടെ ന്യായവില പുനര്‍ നിര്‍ണ്ണയിച്ച്‌ ഉത്തരവാകുന്നത്‌ 
സംബന്ധിച്ച്‌. 


സൂചന:--(1) പത്തനംതിട്ട ജില്ലയില്‍ കോഴഞ്ചേരി താലൂക്കില്‍ പത്തനംതിട്ട വില്ലേജില്‍ ഉഴിഞ്ഞേത്ത്‌ ദാറുല്‍ബിലാല്‍ 
വീട്ടില്‍ ഷെഫീക്ക്‌, ടിയാന്‍ ഭാര്യ ബീന എന്നിവര്‍ ചേര്‍ന്ന്‌ സമര്‍പ്പിച്ച അപേക്ഷ. 


(2) അടൂര്‍ റവന്യൂ ഡിവിഷണല്‍ ഓഫീസറുടെ 12-10-2020-ലെ സിദ-11459/2019-ാ൦ നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


പത്തനംതിട്ട ജില്ലയില്‍ കോഴഞ്ചേരി താലൂക്കില്‍ പത്തനംതിട്ട വില്ലേജില്‍ സര്‍വ്വെ നമ്പര്‍ 175/8-1, 175/8-2-ല്‍പ്പെട്ട ഭൂമികള്‍ക്ക്‌ 
ന്യായവില രജിസ്റ്ററില്‍ XL 2,50,000 ന്യായവില നിശ്ചയിച്ചത്‌ പുനര്‍നിര്‍ണ്ണയിക്കണമെന്ന്‌ കാണിച്ചുകൊണ്ട്‌ സൂചന (1) പ്രകാരം 


ശ്രീ. ഷെഫീക്ക്‌ ടിയാന്‍ ഭാരൃ ബീന എന്നിവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ അടൂര്‍ റവന്യൂ ഡിവിഷണല്‍ ഓഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്‌. 


അപേക്ഷാ സ്ഥലം പത്തനംതിട്ട വില്ലേജില്‍ 32848, 32849 നമ്പര്‍ തണ്ട പ്പേരുകള്‍ (പകാരം (G01. ഷെഫീക്ക്‌, 
ഭാര്യ ശ്രീമതി ബീന എന്നിവരുടെ പേരില്‍ ഉള്ളതാണെന്നും ടി വസ്തുവിന്‌ ആര്‍ ഒന്നിന്‌ F 80,000, 2010-ലെ ന്യായവില 
നിശ്ചയിച്ച്‌ Garden land with road access എന്ന വിഭാഗത്തില്‍ ഉള്‍പ്പെടുത്താമെന്ന്‌ സൂചന (2) പ്രകാരം അടൂര്‍ റവന്യൂ 


ഡിവിഷണല്‍ ഓഫീസര്‍ റിപ്പോര്‍ട്ട ചെയ്തിട്ടുണ്ട്‌. 


2൧6 


3 


ഈ കാര്യാലയത്തില്‍ നിന്നുള്ള സ്ഥല പരിശോധനയില്‍ ടി സ്ഥലത്തേയ്ക്കുള്ള വഴി സൌകര്യം പരിഗണിച്ചും സമീപ 
വസ്തുക്കള്‍ക്ക്‌ ആര്‍ ഒന്നിന്‌ ₹ 1,00,000 ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതിന്റെയും അടിസ്ഥാനത്തില്‍ താഴെ പറയുന്ന ഉത്തരവ്‌ 
പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ്‌ 


പത്തനംതിട്ട ജില്ലയില്‍ കോഴഞ്ചേരി താലൂക്കില്‍ പത്തനംതിട്ട വില്ലേജില്‍ സര്‍വ്വെ നമ്പര്‍ 175/8-1, 175/8-2-ല്‍പ്പെട്ട 
ഭൂമികള്‍ക്ക്‌ Garden land with road access എന്ന വിഭാഗത്തില്‍ ഉള്‍പ്പെടുത്തി ആര്‍ ഒന്നിന്‌ Z 1,00,000 (ഒരു ലക്ഷം രൂപ) 
ആയി ന്യായവില പുനര്‍നിര്‍ണ്ണയിച്ച്‌ ഉത്തരവാകുന്നു. 


സര്‍ക്കാര്‍ ഉത്തരവ്‌ (പി) നമ്പര്‍ 188/20144/റ്റി.ഡി. തീയതി 14-11-2014 പ്രകാരം 2010-ലെ നൃയയവിലയുടെ 50% വര്‍ദ്ധനവ്‌ കൂടി 
ഇതിന്‌ പുറമെ കണക്കാക്കുന്നതിന്‌ ഉത്തരവായിട്ടുണ്ട്‌. 31-3-2018-ലെ ജി.ഒ. (പി)43/2018/റ്റി.ഡി. നമ്പര്‍ ഉത്തരവ്‌ പ്രകാരം 
നിലവിലുള്ള ന്യായവിലയില്‍ 10% വര്‍ദ്ധനവും 30-4-2019-ലെ ജി.ഒ. (പി)മ0/2019/റ്റി.ഡി. നമ്പര്‍ ഉത്തരവ്‌ പ്രകാരം നിലവിലുള്ള 
നൃയവിലയില്‍ 10% വര്‍ദ്ധനവും കൂടി ഇതിനോടൊപ്പം കണക്കാക്കുന്നതിന്‌ ഉത്തരവായിട്ടുണ്ട്‌. 31-3-2020-ലെ 
ജി.ഒ. (പി) 47/2020 റ്റി.ഡി. നമ്പര്‍ ഉത്തരവ്‌ പ്രകാരം നിലവിലുള്ള ന്യായവിലയില്‍ 10% വര്‍ദ്ധനവുംകൂടി ഇതിനോടൊപ്പം 
കണക്കാക്കുന്നതിന്‌ ഉത്തരവായിട്ടുണ്ട്‌. 


Form *C’ 
NOTIFICATION 
No. C1 1-236421/2020. 18th November 2020. 


Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 read with sub rule 8 of Rule, 4 of the Kerala Stamp (Fixation of Fair Value 
of Land) Rules 1995, the Fair Value of the land in Survey No. 175/8-1, 175/8-2-Pathanamthitta Village, Kozhencherry Taluk 
of the Pathanamthitta District is hereby fixed finally as shown in scheduled hereto: 


SCHEDULE 


District—Pathanamthitta. 














Taluk—Kozhenchery. Village—Pathanamthitta. 
Survey Re-survey Re-survey. Sub Panchayath/ Ward ~— Classification on vane Revised a 
No. Block No. Division Municipality Number of use പ പട 

No fixed = 

; = 
() (2) G3) (4) 6) ©) (7) (8) (9) 
175 8-1 Municipality . Garden Land 250,000 1,00,000 
with road 
road access 
175 8-2 
(2) 

നമ്പര്‍ സി11-261291/2020. 2020 നവംബര്‍ 23. 


വിഷയം--ഭൂമിയുടെ ന്യായവില പുനര്‍ നിര്‍ണ്ണയം൦പത്തനംതിട്ട ജില്ലയില്‍ കോഴഞ്ചേരി താലൂക്കില്‍ പത്തനംതിട്ട വില്ലേജില്‍ 
സര്‍വ്വെ നമ്പര്‍ 260/2സിദ-ല്‍പ്പെട്ട ഭൂമിയുടെ ന്യായവില പുനര്‍നിര്‍ണ്ണയിച്ച്‌ ഉത്തരവാകുന്നു. 


സൂചന (1) പത്തനംതിട്ട ജില്ലയില്‍ കോഴഞ്ചേരി താലൂക്കില്‍ പത്തനംതിട്ട വില്ലേജില്‍ വലഞ്ചുഴി പഴേതില്‍ വീട്ടില്‍ 
ഡോ. ഐഷാബീവി സമര്‍പ്പിച്ച അപേക്ഷ. 


(2) അടൂര്‍ റവന്യൂ ഡിവിഷണല്‍ ഓഫീസറുടെ 12-10-2020-ലെ സിദ-6984/2020-ാ൦ നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


പത്തനംതിട്ട ജില്ലയില്‍ കോഴഞ്ചേരി താലൂക്കില്‍ പത്തനംതിട്ട വില്ലേജില്‍ സര്‍വ്വെ നമ്പര്‍ 260/2സിദ-ല്‍പ്പെട്ട ഭൂമിക്ക്‌ 
ന്യായവില രജിസ്റ്ററില്‍ ₹ 5,00,000 ന്യായവില നിശ്ചയിച്ചത്‌ പുനര്‍നിര്‍ണ്ണയിക്കണമെന്ന്‌ കാണിച്ചുകൊണ്ട്‌ സൂചന (1) പ്രകാരം 
ഡോ. ഐഷാബീവി സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ അടൂര്‍ റവന്യൂ ഡിവിഷണല്‍ ഓഫീസര്‍ മുഖേന അന്വേഷണം 
നടത്തിയിട്ടുള്ളതാണ്‌. 


227 


4 


അപേക്ഷാ സ്ഥലം പത്തനംതിട്ട വില്ലേജില്‍ 595-90 നമ്പര്‍ തണ്ടപ്പേര്‍ (്രകാരം ഡോ. ഐഷാബീവിയുടെ 
പേരില്‍ ഉള്ളതാണെന്നും ടി വസ്തുവിന്‌ ആര്‍ ഒന്നിന്‌ F 3,00,000, 2010-ലെ ന്യായവില നിശ്ചയിച്ച്‌ Commercial Plot 
without road access എന്ന വിഭാഗത്തില്‍ ഉള്‍പ്പെടുത്താമെന്ന്‌ സൂചന (2) പ്രകാരം അടൂര്‍ റവസ്യൂ ഡിവിഷണല്‍ ഓഫീസര്‍ 
റിപ്പോര്‍ട്ട്‌ ചെയ്തിട്ടുണ്ട്‌. 


ഈ കാര്യാലയത്തില്‍ നിന്നുള്ള സ്ഥല പരിശോധനയില്‍ ടി സ്ഥലത്തിന്‌ വഴി സൌയകരൃം ഇല്ലാത്തതാണെന്ന്‌ 
ബോദ്ധുപ്പെട്ടതിന്റെയും ടി വസ്തുവിന്റെ വാണിജ്യ പ്രാധാനൃം കണക്കിലെടുത്തതിന്റെയും അടിസ്ഥാനത്തില്‍ താഴെ പറയുന്ന 
ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ്‌ 


പത്തനംതിട്ട ജില്ലയില്‍ കോഴഞ്ചേരി താലൂക്കില്‍ പത്തനംതിട്ട വില്ലേജില്‍ സര്‍വ്വെ നമ്പര്‍ 260/203-ല്‍പ്പെട്ട ഭൂമി 
Commercial Plot without road access എന്ന വിഭാഗത്തില്‍ ഉള്‍പ്പെടുത്തി ആര്‍ ഒന്നിന്‌ Z 3,00,000 (മുന്നു ലക്ഷം) ന്യായവില 
പുനര്‍നിര്‍ണ്ണയിച്ച്‌ ഉത്തരവാകുന്നു. 


സര്‍ക്കാര്‍ ഉത്തരവ്‌ (പി) നമ്പര്‍ 188/20144/റ്റി.ഡി. തീയതി 14-11-2014 പ്രകാരം 2010-ലെ നൃയവിലയുടെ 50% വര്‍ദ്ധനവ്‌ കൂടി 
ഇതിന്‌ പുറമെ കണക്കാക്കുന്നതിന്‌ ഉത്തരവായിട്ടുണ്ട്‌. 31-3-2018-ലെ ജി.ഒ. (പി)43/2018/റ്റി.ഡി. നമ്പര്‍ ഉത്തരവ്‌ (പകാരം 
നിലവിലുള്ള ന്യായവിലയില്‍ 10% വര്‍ദ്ധനവും 30-4-2019-ലെ ജി.ഒ. (പി)70/2019/റ്റി.ഡി. നമ്പര്‍ ഉത്തരവ്‌ പ്രകാരം നിലവിലുള്ള 
ന്യായവിലയില്‍ 10% വര്‍ദ്ധനവും കൂടി ഇതിനോടൊപ്പം കണക്കാക്കുന്നതിന്‌ ഉത്തരവായിട്ടുണ്ട്‌. 31-3-2020-ലെ ജി. ഒ. (പി) 
47/2020 റ്റി.ഡി. നമ്പര്‍ ഉത്തരവ്‌ പ്രകാരം നിലവിലുള്ള ന്യായവിലയില്‍ 10% വര്‍ദ്ധനവും കൂടി ഇതിനോടൊപ്പം കണക്കാക്കുന്നതിന്‌ 
ഉത്തരവായിട്ടുണ്ട്‌. 
Form ‘C 


NOTIFICATION 
No. C1 1-261291/2020. 23rd November 2020. 


Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 read with sub rule 8 of Rule 4 of the Kerala Stamp (Fixation of Fair Value 
of Land) Rules 1995, the Fair Value of the land in Survey No. 260/2C3 Pathanamthitta Village, Kozhencherry Taluk of the 
Pathanamthitta District is hereby fixed finally as shown in scheduled hereto: 


SCHEDULE 


District—Pathanamthitta. 














Taluk—Kozhenchery. Village—Pathanamthitta. 
Survey Re-survey Re-survey. Sub Panchayath/ Ward — Classification ar vane Revised an 
No. Block No. Division Municipality Number of use പേ VOMUE Per ATE 

No fixed = 

| < 
() (മ) G3) (4) റ) ©) (7) (8) (9) 
260 2C3 Municipality . Commercial plot 5,00,000 3,00,000 
without road 
access 
(3) 

നമ്പര്‍ സി11-237034/2020. 2020 നവംബര്‍ 24. 


വിഷയം--ഭൂമിയുടെ ന്യായവില പുനര്‍ നിര്‍ണ്ണയം൦പത്തനംതിട്ട ജില്ലയില്‍ കോഴഞ്ചേരി താലൂക്കില്‍ മെഴുവേലി വില്ലേജില്‍ 
ബ്ലോക്ക്‌ നമ്പര്‍ 4, റീസര്‍വ്വെ നമ്പര്‍ 343/9-ല്‍പ്പെട്ട ഭൂമിയുടെ ന്യായവില പുനര്‍നിര്‍ണ്ണയിച്ച്‌ ഉത്തരവാകുന്നു. 


സൂചന:--(1) പത്തനംതിട്ട ജില്ലയില്‍ കോഴഞ്ചേരി താലൂക്കില്‍ മെഴുവേലി വില്ലേജില്‍ അഞ്ജലി ഭവനില്‍ 
ബോസ്‌, എം. ഡി. സമര്‍പ്പിച്ച അപേക്ഷ. 


(2) അടൂര്‍ റവന്യൂ ഡിവിഷണല്‍ ഓഫീസറുടെ 11-8-2020-ലെ സിദ-4148/2020-ാം നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


പത്തനംതിട്ട ജില്ലയില്‍ കോഴഞ്ചേരി താലൂക്കില്‍ മെഴുവേലി വില്ലേജില്‍ ബ്ലോക്ക്‌ നമ്പര്‍ 4 റീ സര്‍വ്വെ നമ്പര്‍ 
343/9-ല്‍പ്പെട്ട ഭൂമിക്ക്‌ ന്യായവില രജിസ്റ്ററില്‍ ₹ 3,10,000 ന്യായവില നിശ്ചയിച്ചത്‌ പുനര്‍നിര്‍ണ്ണയിക്കണമെന്ന്‌ കാണിച്ചുകൊണ്ട്‌ 
സൂചന (1) പ്രകാരം ശ്രീ. ബോസ്‌, എം. ഡി. സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ അടൂര്‍ റവന്യൂ ഡിവിഷണല്‍ ഓഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്‌. 


228 


അപേക്ഷാ സ്ഥലം മെഴുവേലി വില്ലേജില്‍ ബ്ലോക്ക്‌ നമ്പര്‍ 4-ല്‍ 4254-00 നമ്പര്‍ തണ്ടപ്പേര്‍ പ്രകാരം ശ്രീ. ബോസ്‌, എം. ഡി. യുടെ 
പേരില്‍ ഉള്ളതാണെന്നും ടി വസ്തുവിന്‌ ആര്‍ ഒന്നിന്‌ F 95,000, 2010-ലെ ന്യായവില നിശ്ചയിച്ച്‌ Agriculture Land 


എന്ന വിഭാഗത്തില്‍ ഉള്‍പ്പെടുത്താമെന്നും സൂചന (2) പ്രകാരം അടൂര്‍ റവന്യൂ ഡിവിഷണല്‍ ഓഫീസര്‍ റിപ്പോര്‍ട്ട ചെയ്തിട്ടുണ്ട്‌. 


ഈ കാര്യാലയത്തില്‍ നിന്നുള്ള സ്ഥല പരിശോധനയിലും റിക്കാര്‍ഡുകള്‍ പരിശോധനയിലും ബോദ്ധ്യപ്പെട്ടതിന്റെ 


അടിസ്ഥാനത്തില്‍ താഴെ പറയുന്ന ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നു. 
ഉത്തരവ്‌ 


പത്തനംതിട്ട ജില്ലയില്‍ കോഴഞ്ചേരി താലൂക്കില്‍ മെഴുവേലി വില്ലേജില്‍ ബ്ലോക്ക്‌ നമ്പര്‍ 4-ല്‍ സര്‍വ്വെ നമ്പര്‍ 343/9-ല്‍പ്പെട്ട 
ഭൂമി Agriculture Land എന്ന വിഭാഗത്തില്‍ ഉള്‍പ്പെടുത്തി ആര്‍ ഒന്നിന്‌ = 95,000 (തൊണ്ണൂറ്റിയഞ്ചായിരം) സ്യായവില 


പുനര്‍നിര്‍ണ്ണയിച്ച്‌ ഉത്തരവാകുന്നു. 


സര്‍ക്കാര്‍ ഉത്തരവ്‌ (പി) നമ്പര്‍ 188/2014/റ്റി.ഡി. തീയതി 14-11-2014 പ്രകാരം 2010-ലെ നൃയവിലയുടെ 50% വര്‍ദ്ധനവ്‌ കൂടി 
ഇതിന്‌ പുറമെ കണക്കാക്കുന്നതിന്‌ ഉത്തരവായിട്ടുണ്ട്‌. 31-3-2018-ലെ ജി.ഒ. (പി)43/208/റ്റി.ഡി. നമ്പര്‍ ഉത്തരവ്‌ പ്രകാരം 
നിലവിലുള്ള ന്യായവിലയില്‍ 10% വര്‍ദ്ധനവും 30-4-2019-ലെ ജി.ഒ. (പി)മ0/2019/റ്റി.ഡി. നമ്പര്‍ ഉത്തരവ്‌ പ്രകാരം നിലവിലുള്ള 
ന്യായവിലയില്‍ 10% വര്‍ദ്ധനവും കൂടി ഇതിനോടൊപ്പം കണക്കാക്കുന്നതിന്‌ ഉത്തരവായിട്ടുണ്ട്‌. 31-3-2020-ലെ 
ജി. ഒ. (പി) 47/2020 റ്റി.ഡി. നമ്പര്‍ ഉത്തരവ്‌ പ്രകാരം നിലവിലുള്ള ന്യായവിലയില്‍ 10% വര്‍ദ്ധനവും കൂടി ഇതിനോടൊപ്പം 
കണക്കാക്കുന്നതിന്‌ ഉത്തരവായിട്ടുണ്ട്‌. 

Form “0 
NOTIFICATION 

No. C11-237034/2020. 24th November 2020. 


Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 read with sub rule (8) of Rule 4 of the Kerala Stamp (Fixation of Fair Value 
of Land) Rules 1995, the Fair Value of the land in Survey No. 343/9 Block No. 4 Mezhuvely Village, Kozhencherry Taluk 


of the Pathanamthitta District is hereby fixed finally as shown in scheduled hereto: 
SCHEDULE 


District—Pathanamthitta. 














Taluk—Kozhenchery. Village—Mezhuvely. 
Survey Re-survey Re-survey. Sub Panchayath/ Ward — Classification Hair value Revised Parr 
No. Block No. Division Municipality Number of use already = value per Are 

No fixed = 

= 
() (മ) (3) (4) റ) (൫) (7) (8) (9) 
343 9 Panchayath “ Agriculture 3,10,000 95,000 
Land 
Collectorate, (Sd.) 

Pathanamthitta. District Collector. 


Gaz. No. 5/2021/DTP/CLR (Fair Value-Supplement). 


229 


6 


ERNAKULAM DISTRICT 
NOTIFICATIONS 


Whereas, it is expedient to publish the Fair Value of the Land as required under Section 28A of the Kerala Stamp 
Act, 1950 read with Rule 4 of the Kerala Stamp (Fixation of Value of Land) Rules, 1995. 


Now, therefore, it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial numbers in respect of the land situated in the Survey/Re-survey numbers of the Village and Taluk mentioned 


against each shall be as shown against it in Column (1) thereof. 


() 
No. N-2864/2020. 28th November 2020. 


SCHEDULE 


District—Ernakulam. 











Taluk—Kochi. Village—Elankunnapuzha. 
Sl Sy. Sub Re-Survey  Re-Survey  Re-Survey Municipality’ Name Name & Classi- Fair 
No. No. Div. Block No. Sub Division Panchayath/ of Local No. of fication Value 

No. Corporation Body Ward by use per Are 
= < 
DM @® (3) (4) റ) ©) (7) (8) (9) (10) (1) 
9 601 20 Panchayath lElankunna- Ward-21 Residential 3,30,000 
puzha plot with 
Corporation/ 
Municipal 


road access 





(2) 
No. N-4648/2020. 3rd December 2020. 
SCHEDULE 


District—Ernakulam. 














Taluk—Kochi. Village—Palluruthy. 
Si. Sy. Sub Re-Survey  Re-Survey  Re-Survey Municipality’ Name Name & Classi- Fair 
No. ൧70. Div. Block No. Sub Division Panchayath/ of Local No. of fication Value 
No. No. Corporation Body Ward by use per Are = 
= 

M (൭) (3) (4) ര) ©) (7) (8) (9) (10) (LD) 

3323 136 1B “ “ “ Panchayath  Chellanam 1 Residential 2,00,000 

(A) plot without 

Vehicular 
access 

Revennue Divisional Office, (Sd.) 
Fort Kochi. Sub Collector. 


230 


7 


MALAPPURAM DISTRICT 
തിരൂര്‍ റവന്യു ഡിവിഷണല്‍ ഓഫീസറുടെ നടപടിക്രമം 


(ഹാജര്‍; എന്‍. പ്രേമച്ര്്രന്‍) 


നമ്പര്‍ ജെ1-2644/2020. 2021 ജനുവരി 6. 


വിഷയം---കേരള മുദ്രപ്രത നിയമം 1959---സെക്ഷന്‍ 28(എ?- ഭൂമിയുടെ ന്യായവില നിര്‍ണ്ണയിച്ചുകൊണ്ടുള്ള ഉത്തരവ്‌ 


പുറപ്പെടുവിക്കുന്നത്‌--സംബന്ധിച്ച്‌. 


സൂചന:--(1) ശ്രീമതി അനിതാബായ്‌, ഇ. സി., കുണ്ടുതൊടിയില്‍ ഹസ്‌, കുഴിമണ്ണ പി. ഒ., കിഴിശ്ശേരി എന്നവരുടെ 


അപേക്ഷ. 


(2) വാഴയൂര്‍ വില്ലേജ്‌ ഓഫീസറുടെ 25-11-2020-ലെ 713/2020-90 നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


മലപ്പുറം ജില്ലയില്‍ കൊണ്ടോട്ടി താലൂക്കില്‍ വാഴയൂര്‍ വില്ലേജില്‍ ബ്ലോക്ക്‌ 5-ല്‍ റീ സര്‍വ്വെ നമ്പര്‍ 338/9-ല്‍പ്പെട്ട ഭൂമിയുടെ 
ന്യായവില രജിസ്റ്ററില്‍ ഗവണ്‍മെന്റ്‌ ച്രോപ്പര്‍ട്ടിയായി രേഖപ്പെടുത്തിയത്‌ തിരുത്തി ലഭൃമാക്കുന്നതിന്‌ സൂചന (1) പ്രകാരം 
ശ്രീമതി അനിതാ ബായ്‌, ഇ. സി., കുണ്ടുതൊടിയില്‍ ഹസ്‌ എന്നവര്‍ അപേക്ഷ സമര്‍പ്പിച്ചിരുന്നു. ആയത്‌ അന്വേഷണത്തിലും 


സ്ഥല പരിശോധന നടത്തി റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിക്കുന്നതിനുമായി വാഴയൂര്‍ വില്ലേജ ആഫീസര്‍ക്ക്‌ അയച്ച്‌ നല്‍കിയിട്ടുള്ളതാണ്‌. 


വില്ലേജ്‌ ഓഫീസറുടെ റിപ്പോര്‍ട്ടില്‍ വാഴയൂര്‍ വില്ലേജില്‍ ബ്ലോക്ക്‌ 5-08 റീ സര്‍വ്വെ നമ്പര്‍ 338/9-ല്‍പ്പെട്ട ഭൂമി ന്യായവില 
രജിസ്റ്ററില്‍ തെറ്റായി ഗവണ്‍മെന്റ്‌ പ്രോപ്പര്‍ട്ടി എന്ന്‌ ചേര്‍ത്തിട്ടുള്ളതാണെന്നും വില്ലേജ്‌ റിക്കാര്‍ഡുകള്‍ പ്രകാരവും 


പരിശോധനയിലും ടി ഭൂമി സര്‍ക്കാര്‍ ഭൂമിയല്ലെന്ന്‌ കാണുന്നു. 


വാഴയൂര്‍ വില്ലേജില്‍ ബ്ലോക്ക്‌ ട-ല്‍ റീ സര്‍വ്വെ നമ്പര്‍ 338/9-ല്‍പ്പെട്ട 40.75 ആര്‍സ്‌ ഭൂമി ഫറോക്ക്‌ സബ്‌ രജിസ്റ്റര്‍ 
ഓഫീസിലെ 3100/1959, 1259/1960 എന്നീ നമ്പര്‍ ആധാരങ്ങള്‍ പ്രകാരം സതീദേവി അമ്മ, ഇ. സി. യുടെ കൈവശത്തിലും 
കൊണ്ടോട്ടി തഹശീല്‍ദാരുടെ 6-1-2020-ലെ സി2-11470/2019 നമ്പര്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ പ്രകാരം സ്നേഹ്രപ്രഭാ, ഇ. സി. 
അനില്‍കുമാര്‍, ഇ. സി., അനിതാബായി, ഇ. സി. എന്നിവര്‍ 27-4-2008-ല്‍ മരണപ്പെട്ട സതീദേവി അമ്മ, ഇ. സി. എന്നവരുടെ 
അവകാശികളാണെന്ന സര്‍ട്ടിഫിക്കറ്റ്‌ ഉള്ളതാണ്‌. ആയത്‌ പ്രകാരം ടിയാളുടെ മരണശേഷം അവകാശികളായ 
ശ്രീമതി സ്നേഹപ്രഭാ, ഇ. സി. മുതല്‍ പേര്‍ 13182 നമ്പര്‍ തണ്ടപ്പേരില്‍ നികുതി ഒടുക്കി കൈവശം വെച്ച്‌ വരുന്നതുമാണ്‌. ടി 
ഭൂമിക്ക്‌ Residential plot with Corp/Mun/Panch. road access എന്ന കാറ്റഗറിയില്‍ ഉള്‍പ്പെടുത്തി ആറൊന്നിന്‌ ₹ 1,00,000 


(ഒരു ലക്ഷം രൂപ മാത്രം) വില നിശ്ചയിക്കാവുന്നതാണെന്ന്‌ കാണുന്നു. 


മേല്‍സാഹചരൃത്തില്‍ വാഴയൂര്‍ വില്ലേജില്‍ ബ്ലോക്ക്‌ 5-G8 റീ സര്‍വ്വെ നമ്പര്‍ 338/9-ല്‍പ്പെട്ട ഭൂമി Residential plot with 
Corp/Mun/Panch. road access എന്ന കാറ്റഗറിയില്‍ ഉള്‍പ്പെടുത്തി ആറൊന്നിന്‌ Z 1,00,000 (ഒരു ലക്ഷം രുപ മാതം) വില 


നിശ്ചയിച്ചുകൊണ്ട്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. 


സര്‍ക്കാര്‍ ഉത്തരവുകളായ (പി) നമ്പര്‍ 188/2014/റ്റി.ഡി. തീയതി 14-11-2014 (പി.) നമ്പര്‍ 43/8)റ്റി.ഡി. തീയതി 31-3-2018, 
(പി) നമ്പര്‍ 70/19/91. ഡി. തീയതി 30-4-2019, (പി) നമ്പര്‍ 47/2020/റ്റി. ഡി. എന്നിവ പ്രകാരമുള്ള വര്‍ദ്ധനവ്‌ കൂടി നിലവിലെ 


ന്യായവിലയില്‍ കണക്കാക്കിയിട്ടുള്ളതാണ്‌. 


231 


Form ‘A’ 
(See Rule 4) 


NOTIFICATION 
No. J1-2644/2020 (2)/01/2021. 6th January 2021. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act, 
1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules, 1995, the Fair Value of the land in 
Survey No. 338/9 of Vazhayur Village, Kondotty Taluk of the Malappuram District is hereby fixed as shown in the 


schedule thereto: 














SCHEDULE 
Name of Name of Name of Corporation/ Ward Classification Fair Value 
District Taluk Village, Survey Municipality/ by use of the 
Number and Panchayath land 
Sub division fixed 
(1) (2) (3) (4) (5) (6) (7) 
Malappuram Kondotty Vazhayur Village, Panchayath .. Residential = 1,00,000 
Survey No. 338/9 Plot with Per Are 
Corp./Mun./ 
Panchayat 
Road 
Access 
Revenue Divisional Office, (Sd.) 
Tirur. Revenue Divisional Officer. 





232 


